सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009- 2011 


- 06 


കGOVERN 


രള സർക 
VMENT OF KO 


ക്കാർ 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


| 


IRUVANANTHAPURA 


SDAY 


No. 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


12th April 2011 
2011 ഏപ്രിൽ 12 
22nd Chaithra 1933 
1933 ചൈത്രം 22 


നമ്പർ 


PART III 
Notifications by Heads of Departments 
Animal Husbandry Department 


കോഴിക്കോട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ 

- നടപടിക്രമം 


നമ്പർ ബി2 - 11490 / 08. 

2011 മാർച്ച് 5. 
പരാമർശം: - 1. നൊച്ചാട് വെറ്ററിനറി ഡിസ്പെൻസറിയിലെ 

വെറ്ററിനറി സർജന്റെ 30 - 10 - 2008 - ലെ 5/ 08 

നമ്പർ കത്ത് 
2. നൊച്ചാട് വെറ്ററിനറി ഡിസ്പെൻസറിയിലെ 
- വെറ്ററിനറി സർജന്റെ 23 - 1 - 2009 - ലെ 5 / 08 

നമ്പർ കത്ത് 
3. ഈ ഓഫീസിലെ 8 - 3 - 2009 - ലെ കുറ്റപത്രവും 

കുറ്റാരോപണപതികയും 
4. ഈ ഓഫീസിലെ 29 - 1 - 2010 - ലെ ഇതേ 

നമ്പർ കത്ത് 
5 . ഈ ഓഫീസിലെ 29 - 1 - 2010 - ലെ ഇതേ 

നമ്പർ ഉത്തരവ് 
6. 2 - 3- 2010 - ലെ ദേശാഭിമാനി പത്രപരസ്യം 
7. ഈ ഓഫീസിലെ 3 - 5 - 2010 - ലെ ഇതേ നമ്പർ 

നോട്ടീസ് 
8. ഈ ഓഫീസിലെ 17 - 1 - 2 011 - ലെ ഇതേ 
നമ്പർ ഉത്തരവ്. 


ഉത്തരവ് 
കോഴിക്കോട് ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ 
കീഴിൽ നൊച്ചാട് എ . സി . ഡി . പി . ഉപകേന്ദ്രത്തിൽ 
ലൈവ് സ്റ്റോക്ക് ഇൻ സ് പെക്ടർ തസ്തികയിൽ 
ജോലിചെയ്തു വന്നിരുന്ന ശ്രീ . ടി . എം . ബാലകൃഷ്ണൻ 
5 - 10 - 2008 മുതൽ അവധി അപേക്ഷ സമർപ്പിക്കാതെ 
അനധികൃതമായി ജോലിക്ക് ഹാജരാകാതെയിരിക്കുന്നതായി 
പരാമർശം (1) പ്രകാരം നൊച്ചാട് വെറ്ററിനറി ഡിസ്പെൻ 
സറിയിലെ വെറ്ററിനറി സർജൻ റിപ്പോർട്ട് ചെയ്തിരുന്നു . 

അവധി അപേക്ഷ സമർപ്പിക്കാതെ അനധികൃതമായി 
ജോലിക്ക് ഹാജരാകാതെയിരിക്കുന്നതിന് കാരണം 
ബോധിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സൂചന 2 പ്രകാരം 
വെറ്ററിനറി സർജൻ ശ്രീ . ടി . എം . ബാലകൃഷ്ണന് 
വീട്ടു വിലാസത്തിൽ അയച്ച രജിസ് ആടർ ഡ് കത്ത് 
“ മേൽവിലാസക്കാരൻ ഇന്ത്യ വിട്ടു എന്ന കുറിപ്പ് സഹിതം 
തിരികെ വന്നതായും വെറ്ററിനറി സർജൻ അറിയിച്ചിരിക്കുന്നു . 

- അനധികൃതമായി അവധി അപേക്ഷ സമർപ്പിക്കാതെ 
ജോലിക്ക് ഹാജരാവാതെയിരിക്കുന്നതിന് സൂചന 3 പ്രകാരം 
കേരള സിവിൽ സർവീസ് ( സിസി & എ ) 1960 ചട്ടം 
പാർട്ട് V - II ( 15 ) പ്രകാരം കുറ്റപത്രവും കുറ്റാരോപണ 
പതികയും ശ്രീ . ബാലകൃഷ്ണന്നിയന്ത്രണ ഉദ്യോഗസ്ഥൻ 
മുഖേന നൽകിയെങ്കിലും ആയതും ടിയാൻ കൈപ്പറ്റുക 
യുണ്ടായില്ല . 


12th April 2011 


ANIMAL HUSBANDRY DEPARTMENT 


- ശ്രീ . ടി . എം . ബാലകൃഷ് ണ ൻ ലവ് സ്റ്റോക്ക് 
ഇൻസ്പെക്ടർക്ക് അയച്ച കത്തുകൾ കൈപ്പറ്റാതെയിരുന്ന 
സാഹചര്യത്തിൽ ടിയാനെതിരെ പുറപ്പെടുവിച്ച കുറ്റപത്രവും 
കുറ്റാരോപണ പ്രതികയും പത്രപ്രസിദ്ധീകരണത്തിന് 
നൽകുകയും 2 - 3 - 2010 - ലെ ദേശാഭിമാനി പത്രത്തിൽ 
പ്രസിദ്ധീകരിച്ചു വരികയും ചെയ്തു . അതോടൊപ്പംതന്നെ 
അവധി അപേക്ഷ സമർപ്പിക്കാതെ അനധികൃതമായി 
ജോലിക്ക് ഹാജരാകാതെയിരിക്കുന്നതിന് ടിയാനെ 
സർവ്വീസിൽ നിന്ന് സസ്പെന്റുചെയ്ത്ഉത്തരവാകുകയും 
ചെയ്തു . അവധി അപേക്ഷ സമർപ്പിക്കാതെ 
അ ന ധികൃതമായി ജോലിയിൽ പ്രവേശിക്കാതിരുന്ന 
ശ്രീ . ടി. എം . ബാലകൃഷ്ണ നെ നരയംകുളം ഐ . സി. ഡി . പി . 
ഉപകേന്ദ്രത്തിലേക്ക് സ്ഥലംമാറ്റി നിയമിച്ചുവെങ്കിലും ടിയാൻ 
ജോലിക്ക് ഹാജരാവുകയുണ്ടായില്ല . 

ശ്രീ . ടി . എം . ബാലകൃഷ്ണനെ സസ്പെന്റുചെയ്ത 
കൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവ് ടിയാൻ കൈപ്പറ്റാതെ 
മേൽവിലാസക്കാരൻ ഇന്ത്യ വിട്ടു എന്ന കുറിപ്പുസഹിതം 
തിരികെ ലഭിച്ചതായി കോഴിക്കോട് റീജിയണൽ എ . ഐ . 
സൈൻറിലെ അസിസ്റ്റന്റ് ( പാജക്ട് ഓഫീസർ 
അറിയിക്കുകയുണ്ടായി. 

- പ്രസ്തുത സാഹചര്യത്തിൽ നരയംകുളം ഐ . സി . ഡി. പി. 
ഉപകേന്ദ്രത്തിലെ ലവ് സ്റ്റോക്ക് ഇൻ സ് പെക്ടർ 
ശ്രീ . ടി . എം . ബാലകൃഷ്ണ നെ 5 - 10 - 2008 മുതൽ അവധി 


അപേക്ഷ സമർപ്പിക്കാതെ അനധികൃതമായി ജോലിക്ക് 
ഹാജരാകാതിരുന്നതിന് കേരള സിവിൽ സർവ്വീസ് 
( സിസി & എ ) 1960 പാർട്ട് V - ചട്ടം II ( VII) പ്രകാരം 
പിരിച്ചുവിടലിന്മുന്നോടിയായുള്ള കാരണം കാണിക്കൽ 
നോട്ടീസ് അയയ്ക്കുകയും, പ്രസ്തുത നോട്ടീസ് 
മേൽവിലാസക്കാരൻ ഇന്ത്യ വിട്ടു എന്ന കുറിപ്പുസഹിതം 

കൈപ്പറ്റാതെ തിരികെ ലഭിക്കുകയും ചെയ്തു . തുടർന്ന് 
പസ്തുത കാരണം കാണിക്കൽ നോട്ടീസ് മലയാള 
- ദിനപ്പത്രങ്ങൾവഴി 8 - 2 - 2011 - ന് പ്രസിദ്ധീകരിച്ചെങ്കിലും 

ശ്രീ . ടി. എം . ബാലകൃഷ്ണൻ കാരണം ബോധിപ്പിക്കുകയോ 
ജോലിക്ക് ഹാജരാവുകയോ ചെയ്തിട്ടില്ല . 

- മേൽ സാഹചര്യത്തിൽ നരയംകുളം ഐ . സി . ഡി . പി . 
ഉപകേന്ദ്രത്തിലെ ലവ് സ് റ്റോക്ക് ഇൻ സ് പക്ടർ 
ശീ . ടി . എം . ബാലകൃഷ്ണനെ അ വ ധി അപേക്ഷ 
സമർപ്പിക്കാതെ അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്ത 
5 - 10 - 2008 മുതൽ പ്രാബല്യത്തോടെ കേരള സിവിൽ 
സർവ്വീസ് ( സി . സി . & എ ) 1960 Part V ചട്ടം II ( VII) 
പകാരം സർവ്വീസിൽ നിന്ന് സ്ഥിരമായി നീക്കം 
ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


( ഒപ്പ്) 


കോഴിക്കോട്. 


ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ. 


